Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


s 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


13th December 2011 

2011 ഡിസംബർ 13 
22nd Agrahayana 1933 
1933 അഗ്രഹായനം 22 


| 40 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Homoeopathy Department 

TENDER NOTICE 


No. 3050/ A1 /11/ GHMCHT. 


17th November 2011 . 


Sealed and competitive tenders are invited from 
intending tenderer for the supply of Hospital equipment 
to Government Homoeopathic Medical College Hospital, 
Thiruvananthapuram . 

Estimate cost - 3 .5 lakh . 


E .M . D . — 1 % of the total cost. 


Price of tender forms: 

- By Direct - 700 + VAT. 

| By Money Order - 750 + VAT . 
Last date and time of sale of tender form 
21 -12 -2011 , 1 p . m . 

Last date of sale of tender form (ByMoney 
Order) - 16 -12 - 2011 . 

Last date and time of receipt of tender forms, 
21 - 12 - 2011 , 3 p . m . 

Date and time for opening of Tender forms 
21 - 12 - 2011 , 3 . 30 p . m . 


Tender forms, List of items, terms and conditions 
can be had from the office of the Superintendent, 
Government Homoeopathic Medical College Hospital, 
Thiruvananthapuram . 

തിരു വ ന ന്ത പുരം എ രാ ണി മുട്ടം സർക്കാർ 
ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ആശു പതി ഉപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യു ന്ന തിന് 
അംഗീകൃത വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 3.5 ലക്ഷം. 
നിരതദ്രവ്യം മൊത്തം തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

നേരിട്ട് - 700 + വാറ്റ്. 

മണിയോർഡർ മുഖേന - 750 + വാറ്റ്. 
ടെണ്ടർ ഫോറം കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും -- 21- 12 - 2011, 1 മണി. 

തപാൽ മുഖേന - 16 - 12 -2011. 
- ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 21- 12 - 2011, 3 മണി. 


ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
21- 12 - 2011, 3 .30 മണി. 

ടെണ്ടർ ഫോറവും സാധനസാമഗ്രികളുടെ പട്ടികയും മറ്റ് 
വ്യവസ്ഥകളും തിരു വ ന ന്ത പുരം ഗവ . ഹോ മി യോപ്പതിക് 
മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


Government Homoeo 

Medical College Hospital, 
Thiruvananthapuram . 


( Sd .) 
Superintendent. 


SHORT TENDER NOTICE 


No . 2380 / A2/ 11 / GHMCH . 

11th September 2011 . 
Competitive sealed tenders are invited to supply 
Lab equipments for the use of Government Homoeo 
Medical College Hospital, Karaparamba , Calicut- 10 . The list 
of equipments will be available along with the tender form . 

Estimate cost - 2 ,25, 000 . 
E .M . D . — 1 % of the total cost. 

Tender shall be superscribed “ Tender for supply of 
Lab equipments and addressed to the Superintendent, 
Government Homoeopathic Medical College Hospital , 
Karaparamba, Calicut - 10 . The last date for receipt of 
tender is 3 - 1 -2012 at 11 a . m . Tenders will be opened at 
11 . 30 a . m . on the same day in the presence of tenderers 
or their authorized representatives who may be present 
at that time. 

Those who require tender forms should apply to the 
Superintendent, Government Homoeo Medicial College 
Hospital, Karaparamba , Calicut- 10 . Application for tender 
form should be accompained by a cash remittance of 

450 + Kerala VAT which is the price fixed for a form and 
which is not refundable under any circumstances . Sale of 
tender form will be closed at 3 p . m . on 2 - 1 - 2012 
(24 - 12 - 2011 by post). The tender forms will be obtained 
from the hospital office on direct payment or by Money 
Order only on working days. Those who want tender forms 
by post should send an additional amount of 

50 towards postage charges. Duplicate forms, if required 
will be issued at 225 + Kerala VAT per copy. 


ക്ഷണിച്ചുകൊള്ളുന്നു . വിതരണം ചെയ്യേണ്ട ഉപകരണങ്ങളുടെ 
ലിസ്റ്റ് ടെണ്ടർ ഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്. 

അടങ്കൽ തുക - 2 ,25,000. 
നിരതദ്രവ്യം മൊത്തം അടങ്കൽ തുകയുടെ ഒരു ശതമാനം. 
- ദർ ഘാ സു കൾ സമർപ്പിക്കുന്ന കവ റിനു മുകളിൽ 
“ലബോറട്ടറി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതും സൂപ്രണ്ട്, ഗവൺമെന്റ് 
ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, 
കോഴിക്കോട്-10 എന്ന വിലാസത്തിൽ 3- 1- 2012- നു പകൽ 
11 മണിക്ക് മുമ്പായി ലഭിച്ചി രി ക്കേ ണ്ടതുമാണ്. വൈകി 
ലഭിക്കുന്നവ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ലഭിച്ച ദർഘാസുകൾ അന്നേ ദിവസം 11.30 മണിക്ക് ദർഘാസു 
കാരന്റേയോ അവർ അധികാരപ്പെടുത്തിയ വ്യക്തികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്കും ഗുണമേൻമയുമുള്ള ഉൽപ്പന്നം രേഖപ്പെടു 
ത്തിയതുമായ ദർഘാസുകൾ അംഗീകരിക്കുന്നതുമാണ്. 

ദർഘാസിന്റെ കൂടെ മൊത്തം തുകയുടെ ഒരു ശതമാനം 
വരുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് ഡാഫ്റ്റ് നിരതദ്രവ്യമായും 
കേരള സർക്കാരിന്റെ 50 മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള സമ്മതപ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
- ദർഘാസുകൾ ആവശ്യമുള്ളവർ സൂപ്രണ്ട്, ഗവൺമെന്റ് 
ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, 
കോഴിക്കോട്- 10 എന്ന വിലാസത്തിൽ സ്വന്തം പേപ്പറിൽ 
അപേക്ഷിക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില 
നികു തി കൾ ഒഴികെ 450 ആ ണ് . ഇത് യാതൊരു 
കാര ണവശാലും തിരിച്ചു നൽകു ന്ന ത ല്ല . ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ടെണ്ടർ ഫോറം തപാലിൽ 
ലഭിക്ക ണമെങ്കിൽ 50 തപാൽ ചാർജ്ജായും അയയ്ക്കേ 
ണ്ട താ ണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ 225 
( നികുതികൾ ഒഴികെ) കൂടുതലായി അയയ്ക്കേ ണ്ടതാണ്. 
ദർഘാസ് ഫോറം 2 - 1- 2012 - ന് പകൽ 3 മണിവരെ നേരിട്ടും 
24 - 12 - 2011- ന് 3 മണി വരെ തപാൽമാർഗ്ഗവും ലഭിക്കുന്നതാണ്. 
തപാൽമുഖേന ലഭിക്കണമെങ്കിൽ മണിയോർഡർ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 
ഉപകരണത്തിന്റെ കാറ്റലോഗ്, സ്പെസിഫിക്കേഷൻ എന്നിവ 
ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 

കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആശുപ്രതി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


Government Homoeo 
Medical College Hospital , Calicut. 


( Sd.) 
Superintendent. 


A Demand Draft for an amount of 1 % of the total 
cost of items should be enclosed with tender as EMD . 
Specifications and catalogue also are to be attached with 
tender. An agreement in the prescribed form executed and 
signed in Kerala Government Stamp Paper worth 50 
should also be submitted along with the tender. 

The tender without the required EMD , agreement will 
summarily be rejected . Late tenders will not be entertained 
on any account. 

Any additional information required can be had from 
the office of the undersigned during working hours. 


- കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ 
കോളേ ജ് ആശു പ്രതിയിലേക്കാ വ ശ്യ മായ ലബോറട്ടറി 
ഉപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യുവാൻ തയ്യാ റു ള്ള വ രിൽ 
നിന്നും സീലു വച്ച മത്സരസ്വഭാ വമുള്ള ദർഘാ സു കൾ 


